Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12 /2009 - 2011 


OVERN 


സ 


VMENT OF 
न्यात अपर 


OF KER 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


6th April 2010 
2010 ഏപ്രിൽ 6 
16th Chaithra 1932 
1932 ചൈതം 16 


| | 14 
നമ്പർ 


വാല്യം 55 


PART III 
Medical Education Department 


- Opening date and time of tender - 17 - 4 - 2010 , 
- 3 p . m . 

Tender form will be sent through post if required 
provided due amount with sufficient postage charges 
(Rs. 50 ) is sent by way of Money Order in favour of the 
Principal, Medical College, Thiruvananthapuram , Kerala 
State Pin -695 011. Money Order should reach this office 
on or before 9 -4 -2010 . No other forms of remittance will 
be accepted. 


TENDER NOTICE 
No. C1/24898/2009/ MCT. 

| 2nd March 2010 . 
Sealed competitive tenders are invited for performing 
the following work required for the Vehicle Section of 
Medical College , Thiruvananthapuram . Tender should be 
superscribed with tender number and addressed to the 
Principal, Medical College , Thiruvananthapuram, 
Pin -695 011. Details can be had from this office on 
working hours till 3 .30 p.m . 

Tender No . and Details of work — 278 /2009 — 
Retreading of tyres ( Tyres in the Vehicle Section should 
taken from the section in a lot and supplied at the same 
in a lot at the section after retreading ). 

Quantity — 41 Nos. 
Cost of tender form (including ST ): 

Original— Rs. 450 

Duplicate Rs. 225 
- Last date and time of sale of tender form - 16 - 4 - 2010 , 
3 p . m . 

Last date and time of receipt of tender form — 17 -4 -2010 , 
2 .30 p . m . 


തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വെഹിക്കിൾ 
- സെക്ഷന് ആ വ ശ്യ മായ താഴെ പറ യുന്ന പ്രവർത്തി 
ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾക്ഷണിക്കുന്നു . ദർഘാ 
സുകൾ ദർഘാസ് നമ്പരോടുകൂടി നിശ്ചിത തീയതിക്കു മുൻപ് 
പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, തിരു വ ന ന്ത പുരം 
695 011, എന്ന വിലാസത്തിൽ എത്തിച്ചേരേണ്ടതാണ്. 

- ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ വിവ രവും 
278/ 2009 - മെഡിക്കൽ കോളേജിലെ വിവിധ വാഹനങ്ങളിലെ 
ടയറുകൾ സ്റ്റോറിൽ നിന്നും ഒരുമിച്ച് കൊണ്ടുപോയി റീട്രെഡ് 
ചെയ്ത് തിരികെ ഒരുമിച്ച് സ്റ്റോറിൽ ഏൽപ്പിക്കുന്ന ജോലി. 


എണ്ണം 


41 


6th APRIL , 2010) 


MEDICAL EDUCATION DEPARTMENT 


ദർഘാസ് ഫോറത്തിന്റെ വില : 
അസ്സൽ - രൂപ 450 
ശരിപ്പകർപ്പ്- രൂപ 225 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 16 - 4 - 2010 , 3 മണി. 


എല്ലാ അപേക്ഷ കളും നിര സി ക്കു ന്ന താ ണ് . ദർഘാസ് 
ഫോറത്തോടൊപ്പം മുദ്രപ്പത്രങ്ങളോ മറ്റേതെങ്കിലും ഡോക്യുമെന്റു 
കളോ അയയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതും മേൽവിലാസം 
വ്യക്തമല്ലാത്തതുമായ മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. 
മണിയോർഡറുകൾ വഴി ഫോറങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള 
അപേ ക്ഷ കൾ ഈ ഓഫീസിൽ 9 - 4 - 2010 - നു മുൻ പ് 
കിട്ടി യി രിക്ക ണം . താമസിച്ചു കിട്ടുന്ന മണിയോർഡറുകൾ 
നിരസിക്കുന്നതാണ്. ദർഘാസ് ഫോറം കൈമാറാൻ പാടില്ലാത്തതും 
ഒരിക്കൽ അടച്ച തുക തിരിച്ചുകിട്ടുന്നതുമല്ല . താമസിച്ചു കിട്ടുന്ന 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
കൂടു തൽ വിവ ര ങ്ങ ൾ പ്രവർത്തി ദി വ സ ങ്ങ ളിൽ ഈ 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 17 - 4 - 2010 , 2.30 മണി. 


ദർഘാസ് ഫോറം തുറക്കുന്ന തീയതിയും സമയവും - 
17 - 4 - 2010 , 3 മണി. 


ദർഘാസ് ഫോറങ്ങൾ തപാലിൽ വേണ്ടവർ അയയ്ക്ക 
ന്നതിനുവേണ്ട തുക (രൂപ 50 ) അധികമായി അയയ്ക്കേണ്ട 
താണ്. ദർഘാസ് ഫോറത്തിന്റെ വില ഓഫീസിൽ നേരിട്ടോ 
മണി ഓർഡർ ആയോ സ്വീകരിക്കുന്നതാണ്. അല്ലാതെയുള്ള 


- 


Medical College, 
Thiruvananthapuram - 695 011 . 


(Sd.) 
Principal. 


